Kerala Gazette No . 48 dated 9th December 2014. 


PART I 


GOVERNO 


മ സമ 


ൽ 


WENT OF KES 


കേരള സർക്കാർ 


റവന്യു (എഫ്) വകുപ്പ് 


വിജ്ഞാപനം 


ജി . ഒ.( എം .എസ്) നമ്പർ 460/ 14 / റവന്യൂ . 


തീയതി, തിരുവനന്തപുരം, 2014 നവംബർ 7. 


- സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിന് ഒരു വില്ലേജ് എന്ന രീതി നടപ്പിലാക്കു 
ന്നതിനായി ഒന്നിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വില്ലേജുകളുടെയും പല 
പഞ്ചായത്തുകളിലായി ഉൾപ്പെട്ടുകിടക്കുന്ന വില്ലേജ് ഓഫീസുകൾ ഒരുമിച്ച് ഒരിടത്ത് 
പ്രവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ 
ഇടമലക്കുടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കെ . ഡി . എച്ച്. വില്ലേജിന്റെ ഭാഗങ്ങൾ 
ഉൾപ്പെടുത്തി ഇടമലക്കുടി എന്ന പേരിൽ വില്ലേജ് ഉടൻ പ്രാബല്യത്തിൽ വരുന്ന 
വിധത്തിൽ രൂപീകരിച്ചിരിക്കു ന്നു . പുതിയ ഇടമലക്കുടി വില്ലേജിൽ ഉൾപ്പെടുന്ന 
പ്രദേശങ്ങളുടെ വിവരങ്ങൾ അനുബന്ധം- II ആയി ചേർത്തിരിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 

- ഇ . കെ . മാജി, 
പ്രിൻസിപ്പൽ സെക്രട്ടറി. 


അനുബന്ധംII 


1. താലൂക്കിന്റെ പേര് ദേവികുളം 


2. നിലവിലുള്ളവില്ലേജിന്റെ പേര്- കണ്ണൻ ദേവൻ ഹിൽസ്( കെ . ഡി .എച്ച്.) 


3. വിഭജനത്തിനു ശേഷമുള്ള (പുതിയ ) വില്ലേജിന്റെ പേര്- ഇടമലക്കുടി 
4. ഇടമലക്കുടി (പുതിയ വില്ലേജിന്റെ പേര്) വില്ലേജിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ 

വിശദാംശങ്ങൾ 


സർവേ സബ് ഡിവിഷൻ 
നമ്പർ നമ്പർ 


വിസ്തീർണ്ണം - സർവ്വേ നമ്പർ 
(ഏക്കർ സെന്റ്) സ്ഥിതി ചെയ്യുന്ന പ്രദേശം 


കര 


( 2) 


(3 ) 


- (5 ) 


23447 . 12 


ഇരവികുളം ഇടമലക്കുടി 
നാഷണൽ 
പാർക്ക് 


103.68 


ഇടമലക്കുടി ഇടമലക്കുടി 


68 . 85 


ഇടമലക്കുടി ഇടമലക്കുടി 


5. ഇടമലക്കുടി (പുതിയ വില്ലേജിന്റെ പേര്) വില്ലേജിന്റെ ആസ്ഥാനം- പെട്ടിമുടി 
6. പുനഃസംഘടനയ്ക്കുശേഷം ഇടമലക്കുടി(പുതിയ വില്ലേജിന്റെ പേര്) വില്ലേജിന്റെ 
ആകെവിസ്തീർണ്ണം-- 23619 . 65 ഏക്കർ. 


- (പുതിയ വില്ലേജിന്റെ പേര്) വില്ലേജിന്റെ അതിരുകൾ 


7. കിഴക്ക്- മറയൂർ, മൂന്നാർ വില്ലേജ്, തെക്ക്- മൂന്നാർ, മാങ്കുളം വില്ലേജുകൾ, 

പടിഞ്ഞാറ്- മാങ്കുളം വില്ലേജ്, കോയമ്പത്തൂർ ജില്ല (തമിഴ്നാട്),വടക്ക് - മറയൂർ 
വില്ലേജ്, കോയമ്പത്തൂർ ജില്ല (തമിഴ്നാട്). 


